O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 18 
Tuesday , 18th January 2022 


1197 മകരം 4 


1943 പൌഷം 28 


4th Makaram 1197 


28th Pousha 1943 


നമ്പർ 


3 


വാല്യം 11 
Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2718 


KERALA GAZETTE 


Part III 


Palakkad District 


Pattambi Taluk 


NOTICE 


നമ്പർ : C2-9988 / 2021 


21-12-2021 


അവകാശ 


പട്ടാമ്പി താലൂക്കിൽ ചാലിശ്ശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഇന്ദിര വി . പി വടക്ക 
പുരക്കൽ , പെരുമണ്ണൂർ ചാലിശ്ശേരി എന്നയാളുടെ അവകാശികൾക്ക് അഞ്ചുലക്ഷത്തിൽ താഴെയുള്ള ബാങ്ക് ആവശ്യാർഥം . 
ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചാലിശ്ശേരി വില്ലേജിൽ പരേതയുടെ മകൾ ജയ 
വി.പി , കരിക്കാട്ട് വീട് വെളളീരി , പൊന്നാനി , ബോധിപ്പിച്ച അപേക്ഷ ചാലിശ്ശേരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-10-2021 -ൽ മരണപ്പെട്ടതായും 
പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മരിച്ചയാളുടെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ജയ വി.പി 


മകൾ 


45 


2 


സുധ വി . പി 


മകൾ 


43 


3 


ചിത്ര വി.പി 


| മകൾ 


42 


നമ്പർ സി 2-9989-2021 


21-12-2021 


അവകാശ 


പട്ടാമ്പി താലൂക്കിൽ ചാലിശ്ശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ നാരായണൻ വി . പി വടക്കേപുരക്കൽ , 
പെരുമണ്ണൂർ . ചാലിശ്ശേരി എന്നയാളുടെ അവകാശികൾക്ക് 5 ലക്ഷത്തിൽ താഴെയുള്ള ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചാലിശ്ശേരി വില്ലേജിൽ പരേതൻറെ മകൾ ജയ വി . പി , 
കരിക്കാട്ട് ഹൗസ് , വെള്ളീരി . പൊന്നാനി , ബോധിപ്പിച്ച അപേക്ഷ ചാലിശ്ശേരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-10-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം 
ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് 
രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ജയ വി.പി 


മകൾ 


45 


2 


സുധ് വി.പി 


മകൾ 


43 


3 


ചിത്ര വി . പി 


മകൾ 


42 


നമ്പർ : C2-9937 / 2021 


21-12-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2719 


Revenue Department 


18th January 2022 


അനന്തരാവക 


1 


പട്ടാമ്പി താലൂക്കിൽ കുലുക്കല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അബ്ദുൾ ഗഫൂർ ചോലയിൽ , ചുണ്ടമ്പറ്റ 
കുലുക്കല്ലൂർ എന്നയാളുടെ അവകാശികൾക്ക് എൽ . ഐ . സി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
ാശ സർട്ടിഫിക്കറ്റിനായി കുലുക്കല്ലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ സുഷബ , മുണ്ടുമ്മൽ , മുതുതല , ബോധിപ്പിച്ച അപേക്ഷ 
കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 27-06-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല മൈനർ താഴെയുള്ള 
ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


നുഷബ 


ഭാര്യ 


24 


2 


| മുഹമ്മദ് ഫഹീം സി 


മകൻ 


03 


നമ്പർ : C2-9939 / 2021 


21-12-2021 


പട്ടാമ്പി താലൂക്കിൽ ചാലിശ്ശേരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഗീതാദേവി മംഗലത്ത് വടക്കേതിൽ , 
പടാട്ടുകുന്ന് , തണ്ണീർക്കോട് , ചാലിശ്ശേരി എന്നയാളുടെ അവകാശികൾക്ക് ഐ.സി f ഡി എസ് ഓഫീസിൽ ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി ചാലിശ്ശേരി വില്ലേജിൽ പരേതയുടെ ഭർത്താവ് ഗോപി എം .വി 
മംഗലത്ത് വടക്കേതിൽ , പടാട്ടുകുന്ന് , തണ്ണീർക്കോട് , ചാലിശ്ശേരി , ബോധിപ്പിച്ച അപേക്ഷ ചാലിശ്ശേരി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-11-2021 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഗോപി എം . വി 


ഭർത്താവ് 


60 


2 


മകൾ 


21 


സൗമ്യ പി 
ശ്രീജിത്ത് പി 


3 


| മകൻ 


19 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2720 


KERALA GAZETTE 


Part III 


Palakkad District 


Pattambi Taluk 


NOTICE 


നമ്പർ : സി 2-77432021 


16-12-2021 


ിരം 


പട്ടാമ്പി താലൂക്കിൽ കുലുക്കല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സരസ്വതി അമ്മ ടി , തേനേങ്കിൽ വീട് 
ടിൽ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പരേതയുടെ മകൾ അനിത ടി , തേനേങ്കിൽ , കുലുക്കല്ലൂർ , ബോധിപ്പിച്ച അപേക്ഷ കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്ത 

അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-09-2020 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


രാധ തേനേങ്കിൽ 


മകൾ 


66 


2 


ശോഭന ടി . 


മകൾ 


61 


| 


3 


അനിത ടി 


മകൾ 


56 


4 . 


ഗീത ടി 


മകൾ 


54 


5 


| ജ്യോതി ടി 


മകൾ 


50 


6 


28 


സൗമ്യ മോഹൻദാസൻ നായർ ( പരേതയുടെ മരണപ്പെട്ട മകൻ പൗത്രി 
| മോഹൻദാസൻ ടി എന്നയാളുടെ മകൾ 
അഭിലാഷ് എം നായർ ( പരേതയുടെ മരണപ്പെട്ട മകൻ | പൗത്രൻ 
മോഹൻദാസൻ ടി എന്നയാളുടെ മകൻ ) 


7 


18 


നമ്പർ സി 2-88052021 


10-12-2021 


അനന്തരാവകാശ 


പട്ടാമ്പി താലൂക്കിൽ ഓങ്ങല്ലൂർ രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ യശോദ കെ , പറക്കുന്നത്ത് വീട് 
ടിൽ , വാടാനാംകുറുശ്ശി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൻ അഭിലാഷ് പി , പറക്കുന്നത്ത് , വാടാനാംകുറുശ്ശി ബോധിപ്പിച്ച അപേക്ഷ ഓങ്ങല്ലൂർ രണ് 
ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 24-02-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അഭിലാഷ് പി 


മകൻ 


46 


2 


ആഷാഭായ് പി 


മകൾ 


41 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2721 


Revenue Department 


18th January 2022 


നമ്പർ സി 2-88062021 


10-12-2021 


അനന്തരാവകാശ 


പട്ടാമ്പി താലൂക്കിൽ ഓങ്ങല്ലൂർ രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മുഹമ്മദ് പി , പുലാക്കൽ വ 
ീട് , കൊണ്ടൂർക്കര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മകൻ അബ്ദു റജീഷ് പി , പുലാക്കൽ വീട് , കൊണ്ടൂർക്കര ബോധിപ്പിച്ച അപേക്ഷ ഓങ്ങല്ലൂര 
+ രണ്ട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണസർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 27-10-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


കദീജ 


ഭാര്യ 


58 


2 


സജീഷ് 


മകൻ 


38 


3 


| ജസീന പി 


മകൾ 


37 


4 . 


അബു റജീഷ് 


മകൻ 


31 


5 


സമീന 


മകൾ 


30 


നമ്പർ സി 2-86862021 


10-12-2021 


പട്ടാമ്പി താലൂക്കിൽ പട്ടാമ്പി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വീരൻചെട്ടിയാർ , കക്കടത്ത് വീട്ടിൽ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
പരേതൻറെ ഭാര്യ പാറുകുട്ടി , കക്കടത്ത് വീട് , കിഴായൂർ , പട്ടാമ്പി ബോധിപ്പിച്ച അപേക്ഷ പട്ടാമ്പി വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-09-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പാറുകുട്ടി 


ഭാര്യ 


70 


2 


രാധ 


മകൾ 


54 


3 


രാജി കെ 


| മകൾ 


50 


4 


രാജു കെ 


മകൻ 


47 


5 


രഘു കെ 


| മകൻ 


44 


നമ്പർ സി 2-88132021 


13-12-2021 


പട്ടാമ്പി താലൂക്കിൽ ഓങ്ങല്ലൂർ ഒന്ന് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മണികണ്ഠൻ വി കെ , വാഴക്കാട്ട് 
കല്ലിങ്ങൽതൊടി , പുലാശ്ശേരിക്കര എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ദ്രൗപതി വി , വാഴക്കാട്ട് കല്ലിങ്ങൽതൊടി , പുലാശ്ശേരിക്കര 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2722 


KERALA GAZETTE 


Part III 


ബോധിപ്പിച്ച അപേക്ഷ ഓങ്ങല്ലൂർ ഒന്ന് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും 
മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 12-06-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


59 


ദ്രൗപതി വി 
| ജ്യോതി വി 


2 


മകൾ 


36 


3 


ജയശ്രി വി 


മകൾ 


33 


നമ്പർ സി 2-88282021 


10-12-2021 


അനന്തരാവകാശ 


> 


പട്ടാമ്പി താലൂക്കിൽ തിരുവേഗപ്പുറ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രുഗ്മിണി വി വി , നിലയംകോട് വാരിയം 
വിളത്തൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരാക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതയുടെ ഭർത്താവ് വി രാമദാസൻ , നിലയംകോട് വാരിയം , വിളത്തൂർ , ബോധിപ്പിച്ച അപേക്ഷ 
തിരുവേഗപ്പുറ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 01-07-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


വി രാമദാസൻ 


ഭർത്താവ് 


68 


2 


എ ആർ രമ 


| മകൾ 


37 


നമ്പർ : സി 2-8999 / 2021 


13-12-2021 


പട്ടാമ്പി താലൂക്കിൽ കൊപ്പം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുനിത , ചോക്കോട്ടിൽ വീട്ടിൽ , തൃത്താ 
ല കൊപ്പം എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതയുടെ മകൻ ശിവപ്രസാദ് സി ,, ചേക്കോട്ടിൽ വീട് , കൊഴിക്കാട്ടിരി , ബോധിപ്പിച്ച അപേക്ഷ 
കൊപ്പം വില്ലേജ് ഓഫീസർ 

മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 26-06-2006 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| മണികണ്ഠൻ സി 


| ഭർത്താവ് 


52 


2 


സൂര്യ സി 


മകൾ 


27 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2723 


Revenue Department 


18th January 2022 


3 


| സുരഭി സി 


മകൾ 


23 


4 


ശിവപ്രസാദ് സി 


| മകൻ 


21 


നമ്പർ : സി 2-90 


1/2021 


13-12-2021 


19 


പട്ടാമ്പി താലൂക്കിൽ പരുതൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സൈതലവി കെ , കറുത്തൊടി വീട് , 
കരിയന്നൂർ എന്നയാളുടെ 
എന്നയാളുടെ അവകാശികൾക്ക് വിവിധ 

ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ ഭാര്യ ബിയ്യക്കുട്ടി കെ , കറുത്തൊടി വീട് , കരിയന്നൂർ ബോധിപ്പിച്ച അപേക്ഷ പരുതൂർ വില്ലേജ് 
ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
09-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി കഴിഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബിയ്യക്കുട്ടി 


ഭാര്യ 


59 


2 


സാജിദ് 


| മകൻ 


43 


3 


സുൽഫത്ത് 


മകൾ 


42 


4 


ബസരിയ 


മകൾ 


40 


5 


| മുഹമ്മദ് സാദിഖ് കെ 


മകൻ 


36 


6 


ഷമീറ കെ ടി 


മകൾ 


34 


7 


നസീറ 


| മകൾ 


33 


നമ്പർ സി 2-9225 / 2021 


13-12-2021 


പട്ടാമ്പി താലൂക്കിൽ തിരുമിറ്റക്കോട് രണ്ട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രജീഷ് എം , മേലേതിൽ വീട് , 
ചാഴിയാട്ടിരി എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ മാതാവ് ശാന്ത , മേലേതിൽ വീട് , ചാഴിയാട്ടിരി ബോധിപ്പിച്ച അപേക്ഷ തിരുമിറ്റക്കോട് രണ്ട് 
വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണസർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൻ 03-01-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശാന്ത 


മാതാവ് 


67 


2 


സുന് 


ഭാര്യ 


30 


3 


ശിവഗംഗ എം ആർ 


മകൾ 


6 


4 


ശിവരുദ്ര എം ആർ 


മകൾ 


6 


നമ്പർ സി 2-96112021 


18-12-2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2724 


KERALA GAZETTE 


Part III 


അപേക്ഷ 


പട്ടാമ്പി താലൂക്കിൽ തൃത്താല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മണിരാജ് പി കെ , സയനോര , മേഴത്തൂർ 
, തൃത്താല എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റിനായി തൃത്താല വില്ലേജിൽ പരേതൻറെ ഭാര്യ ബിന്ദു ഇ ആർ , സയനോര , മേഴത്തൂർ , തൃത്താല ബോധിപ്പിച്ച 

തൃത്താല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 08-11-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ബിന്ദു ഇ ആർ 


ഭാര്യ 


46 


2 


| ആർദ്ര ആർ 


മകൾ 


22 


3 


| ആനന്ദ് 

ആർ 


മകൻ 


18 


4 . 


| പുഷ്പവല്ലി അമ്മ ആർ 


മാതാവ് 


78 


നമ്പർ സി 2-8197 / 2021 


18-12-2021 


അനന്തരാവകാശ 


പട്ടാമ്പി താലൂക്കിൽ മുതുതല വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ ഗോപാലകൃഷ്ണൻ , ലക്ഷ്മി നിവാസ് , 
പെരുമുടിയൂർ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി പരേതൻറെ സഹോദരൻ സേതുമാധവൻ കെ , ലക്ഷ്മി നിവാസ് , പെരുമുടിയൂർ ബോധിപ്പിച്ച അപേക്ഷ 
മുതുതല വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണസർട്ടിഫിക്കറ്റും 
പരിശോധിച്ചതിൽ ടിയാൻ 17-02-2004 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സേതുമാധവൻ കെ 


സഹോദരൻ 


72 


No : C2-87052021 


10-12-2021 


Notice is hereby given to all to whom it may be concern that Sudha Radhakrishnan , Panikkath Aiswarayam House , 
Naduvattam ,, Thiruvegappura Village , Pattambi Taluk of Palakkad District has filed an application of a legal heirship 
certificate to produce before various purposes in respect of the legal heirs of late Radhakrishnan Padmanabhan , 
Panikkath Aiswarayam House , Naduvattam , Thiruvegappura Village , Pattambi Taluk , Palakkad who expired on 19-10-2021 
and that it has been reported to this office that the persons named in the scheduled below are the legal heirs of the said 
late Radhakrishnan Padmanabhan , . that it is proposed to issue a legal heirship certificate according to this to the applicant 

Hence , it is proposed to issue a legal heir ship certificate accordingly in favour of the above said members for receivin 
g the claims . objections , if any against the issue of the said legal heirship certificate should be filed in person before the 
Tahasildar , Pattambi within 30 days from the date of publication of this notice in the Kerala Government Gazette . Belated 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


2725 


Revenue Department 


18th January 2022 


applications and those sent by post will not be considered . 


SCHEDULE 


SI.No 


Name of the Legal Heirs 


Relationship with the Deceased 


Age 


1 


Sudha Radhakrishnan 


Wife 


41 


2 


Abhinav Krishnan 


Son 


18 


3 


Meenakshikutty Amma 


Mother 


72 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.01.18 04:24:43 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


